Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർ 
WMENT OF 


s 


ക്കാർ 


& 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 17th July 2012 
2012 ജൂലൈ 17 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 29 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


26th Ashadha 1934 
1934 ആഷാഢം 26 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 


തടികളുടെ അളവുകൾ 


ലേല പരസ്യം 


കമ 
നമ്പർ 


ഇനം 


നീളം ( മീറ്റർ) 


വണ്ണം ( സെ . മീ.) 


തേക്ക് 


9 . 20 


5 .20 


3 . 60 


3.50 


3 .90 


നമ്പർ എ5- 2373/ 2012 . 

2012 ജൂൺ 8. 
കുന്നത്തുനാട് താലൂക്കിൽ വേങ്ങൂർ വില്ലേജിൽ വേങ്ങൂർ 
വില്ലേജ് കരിപ്പക്കാട്ട് വീട്ടിൽ കുര്യൻ വർഗീസിന് പതിച്ചു 
നൽകിയ ബ്ലോക്ക് നമ്പർ 12 , റീസർവെ 86 / 5 - ൽപ്പെട്ട ( പഴയ 
സർവെ 322 / 2) പട്ടയ ഭൂമിയിൽ റിസർവ് ചെയ്തിരുന്ന 3 കുറ്റി 
തേക്കുമരങ്ങളും, അതിന്റെ ശാഖകളുമടക്കം മൊത്തം 9 കഷണ 
ങ്ങളായി കിടക്കുന്ന തടി 4-9-2012 -ാം തീയതി പകൽ 11 മണിക്ക് 
വേളൂർ വില്ലേ ജാ ഫീസിൽ വച്ച് റവന്യൂ ഡിവി ഷ ണൽ 
ആഫീസറോ, അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 1,000 നിരതദ്രവ്യം കെട്ടി 
വച്ച് ലേല ത്തിൽ പങ്കെ ടു ക്കേ ണ്ടതും, ഏറ്റവും കൂടിയ 
തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ വിട്ടുതരുന്നതുമാണ്. 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധന 
കളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


4 . 90 


7 .10 


1. 90 


7 . 00 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


